Kerala Gazette No. 21 dated 30th October 2012 . 
PART II 


ruda 


OF KER 


കേരള നിയമസഭാ സെക്രട്ടേറിയറ്റ് 


വിജ്ഞാപനം 


നമ്പർ 5031/ ലെജിൻ- 3 / 2012 / ലെജി. 


തിരുവനന്തപുരം, 2012 ഒക്ടോബർ 30. 


കേരള നിയമസഭയുടെ നടപടിക്രമവും കാര്യനിർവ്വഹണവും സംബന്ധിച്ച് 
ചട്ടങ്ങളുടെ 69 -ാം ചട്ടപ്രകാരം 2012- ലെ കേരള അമിത പലിശ ഈടാക്കൽ 
നിരോധന ബിൽ, ഉദ്ദേശ്യകാരണങ്ങളുടെ വിവരണത്തോടും ധനകാര്യ 
മെമ്മോറാണ്ടത്തോടുംകൂടി പ്രസിദ്ധപ്പെടുത്തുന്നു . 


പി . കെ . മുരളീധരൻ, 
സെക്രട്ടറി - ഇൻ- ചാർജ്. 


G. 92/ 2012/DTP. 


പതിമൂന്നാം കേരള നിയമസഭ 

ബിൽ നമ്പർ 142 


2012 - ലെ കേരള അമിതപലിശ ഈടാക്കൽ നിരോധന ബിൽ 


കേരള സംസ്ഥാനത്ത് അമിതപലിശയ്ക്ക് പണം കടംകൊടുക്കുന്നത് 
നിരോധിക്കുന്നതിനും പണം കടംകൊടുക്കൽ ബിസിനസ്സിൽ 
അമിതപലിശ ഈടാക്കുന്നതിന് കടുത്തശിക്ഷ വ്യവസ്ഥ 
ചെയ്യുന്നതിനും അതുമായി ബന്ധപ്പെട്ടതോ 
ആ നു ഷം ഗിക മാ യതോ ആ യ 
കാര്യങ്ങൾക്കുംവേണ്ടി വ്യവസ്ഥ 
ചെയ്യു ന്ന തിനുള്ള 

ഒരു 
ബിൽ 


പീഠിക . -- കേരള സംസ്ഥാനത്ത് അമിതപലിശയ്ക്ക് പണം കടംകൊടുക്കുന്നത് 
നിരോധിക്കുന്നതിനും പണം കടം കൊടുക്കൽ ബിസിനസ്സിൽ അമിത പലിശ 
ഈടാക്കുന്നതിന് കടുത്ത ശിക്ഷ വ്യവസ്ഥ ചെയ്യുന്നതിനും അ തു മാ യി 
ബന്ധപ്പെട്ടതോ ആനുഷംഗികമായതോ ആയ കാര്യങ്ങൾക്കും വേണ്ടി 
വ്യവസ്ഥചെയ്യുന്നത് യുക്തമായിരിക്കയാൽ ; 
- ഭാരത റിപ്പബ്ലിക്കിന്റെ അറുപത്തിമൂന്നാം സംവൽസരത്തിൽ താഴെ പറയും 
പ്രകാരം നിയമമുണ്ടാക്കുന്നു: 


- 1. ചുരുക്കപ്പേരും പ്രാരംഭവും. - (1) ഈ ആക്റ്റിന് 2012- ലെ കേരള അമിത 
പലിശ ഈടാക്കൽ നിരോധന ആക്റ്റ്എന്ന് പേര് പറയാം. 

(2 ) ഇത് 2012 ആഗസ്റ്റ് 27 -ാം തീയതി പ്രാബല്യത്തിൽ വന്നതായി 
കരുതപ്പെടേണ്ടതാണ്. 


ആക്റ്റിൽ, സന്ദർഭം മറ്റു വിധത്തിൽ 


2. നിർവ്വചന ങ്ങ ൾ . - ( 1) ഈ 
ആവശ്യപ്പെടാത്തപക്ഷം, 


( എ ) “ദിവസവട്ടി എന്നാൽ 1958 - ലെ കേരള പണം കടംകൊടുപ്പുകാർ 
ആക്ടിലെ (1958- ലെ 35 ) 7 -ാം വകുപ്പ് (1) -ാം ഉപവകുപ്പിൽ വിനിർദ്ദേശിച്ചിട്ടുള്ള 
പലിശനിരക്കിനേക്കാൾ കൂടിയ നിരക്കിൽ ദിവസാടിസ്ഥാനത്തിൽ കണക്കാക്കുന്ന 
പലിശ എന്നർത്ഥമാകുന്നു; 


( ബി ) “ അ ധമർണ്ണൻ” എന്നാൽ അമിത പലിശ യ് ക്ക് വായ് പ 
സ്വീകരിക്കുന്ന ഒരാൾ എന്നർത്ഥമാകുന്നു ; 

- ( സി ) “ അമിതപലിശ എന്നതിൽ ദിവസ വട്ടിയും മണിക്കൂർ വട്ടിയും 
കണ്ടുവട്ടിയും മീറ്റർ വട്ടിയും തണ്ടെലും ഉൾപ്പെടുന്നതാകുന്നു ; 

( ഡി ) “മണിക്കൂർവട്ടി എന്നാൽ 1958 - ലെ കേരള പണം 
കടംകൊടുപ്പുകാർ ആക്ടിലെ ( 1958 - ലെ 35 ) 7 -ാം വകുപ്പ് (1 ) -ാം ഉപവകുപ്പിൽ 
വി നിർദ്ദേശിച്ചിട്ടുള്ള പലിശ നിരക്കിനേക്കാൾ കൂടിയ നിരക്കിൽ, മണിക്കൂർ 
അടിസ്ഥാനത്തിൽ കണക്കാക്കുന്ന പലിശ എന്നർത്ഥമാകുന്നു ; 


( ഇ ) “കണ്ടുവട്ടി ” എന്നാൽ 1958 - ലെ കേരള പണം കടംകൊടുപ്പുകാർ 
ആക്ടിലെ ( 1958 - ലെ 35 ) 7 -ാം വകുപ്പ് (1) -ാം ഉപവകുപ്പിൽ വിനിർദ്ദേശിച്ചിട്ടുള്ള 
പലിശനിരക്കിനേക്കാൾ കൂടിയ നിരക്കിൽ കണക്കാക്കുന്ന പലിശ എന്നർത്ഥമാകുന്നു ; 


(എഫ്) “ വായ് പ ” എന്നാൽ ദിവസവട്ടിക്കോ മണിക്കൂർവട്ടിക്കോ 
കണ്ടുവട്ടിക്കോ മീറ്റർ വട്ടിക്കോ തണ്ടെലിനോ വേണ്ടിമുൻകൂറായി പണം നൽകൽ 
എന്നർത്ഥമാകുന്നു ; 


- ( ജി ) “ മീറ്റർവട്ടി ” എന്നാൽ നിശ്ചിത സമയത്തിനകം തിരിച്ചടയ്ക്കാത്ത 
വായ്പാതുകയ്ക്ക്, ഓരോ ദിവസത്തിനും 1958 - ലെ കേരള പണം കടംകൊടുപ്പുകാർ 
ആക്ടിലെ ( 1958 - ലെ 35) 7 -ാം വകുപ്പ് ( 1) -ാം ഉപവകുപ്പിൽ വിനിർദ്ദേശിച്ചിട്ടുള്ള 
പലിശനിരക്കിനേക്കാൾ കൂടിയ നിരക്കിൽ കണക്കാക്കുന്ന പലിശ എന്നർത്ഥമാകുന്നു ; 


(എച്ച്) “തണ്ടൽ എന്നാൽ 1958 - ലെ കേരള പണം കടംകൊടുപ്പുകാർ 
ആക്ടിലെ ( 1958 - ലെ 35 ) 7 -ാം വകുപ്പ് (1) -ാം ഉപവകുപ്പിൽ വിനിർദ്ദേശിച്ചിട്ടുള്ള 
പലിശനിരക്കിനേക്കാൾ കൂടിയ നിരക്കിൽ കണക്കാക്കുന്നതും വായ്പാതുകയുടെ 
ഭാഗത്തോടൊപ്പം ദിവസേന ഈടാക്കേണ്ടതുമായ പലിശ എന്നർത്ഥമാകുന്നു ; 


( 2) ഈ ആക്റ്റിൽ ഉപയോഗിച്ചിട്ടുള്ളതും എന്നാൽ നിർവ്വചിച്ചിട്ടില്ലാത്തതും, 
19 58 - ലെ കേരള പണം കടം കൊടുപ്പുകാർ ആക്റ്റിൽ ( 19 5 8 - ല 35) 
നിർവ്വചിച്ചിട്ടുള്ളതുമായ വാക്കുകൾക്കും പ്രയോഗങ്ങൾക്കും അവയ്ക്ക് യഥാക്രമം 
ആ ആക്റ്റിൽ നൽകിയിരിക്കുന്ന അതേ അർത്ഥം തന്നെ ഉണ്ടായിരിക്കുന്നതാണ്. 


- 3 . അമിത പലിശ ഈടാക്കുന്നതിനുള്ള നിരോധനം. - യാതൊരാളും അയാൾ 
നൽകുന്ന ഏതെങ്കിലും വായ്പയിന്മേൽ അമിത പലിശ ഈടാക്കാ ൻ 
പാടില്ലാത്തതാകുന്നു . 


4. ശിക്ഷ . - 1958- ലെ കേരള പണം കടംകൊടുപ്പുകാർ ആക്റ്റിൽ (1958 - ലെ 35 ) 
എന്തുതന്നെ അടങ്ങിയിരുന്നാലും, 3 -ാം വകുപ്പിലെ വ്യവസ്ഥകൾ ലംഘിക്കുകയോ 
ഏതെങ്കിലും വായ്പ തിരിച്ചുപിടിക്കുന്നതിനുവേണ്ടി ഏതെങ്കിലും അധമർണ്ണനെ 
അസഹ്യപ്പെടുത്തുകയോ അസഹ്യപ്പെടുത്തുന്നതിന് പ്രേരിപ്പിക്കുകയോ ചെയ്യുന്ന 
ഏതൊരാളും, കുറ്റ സ്ഥാപനത്തിന്മേൽ, മൂന്നു വർഷംവരെയാകാവുന്ന 
കാലയളവിലേക്കുള്ള തടവും അൻപതിനായിരം രൂപവരെയാകാവുന്ന പിഴയും 
നൽകി ശിക്ഷിക്കപ്പെടേണ്ടതാണ്. 


5. കോടതി മുമ്പാകെ പണം കെട്ടിവയ് ക്ക ലും ഹർജി സമർപ്പിക്കലും 
അതുമായി ബന്ധപ്പെട്ട നടപടിക്രമവും. ( 1) ഒരു അധമർണ്ണന്, അയാൾ ഏതെങ്കിലും 
ആളിൽനിന്ന് വായ്പയായി സ്വീകരിച്ച പണവുമായി ബന്ധപ്പെട്ട് കൊടുക്കേണ്ടതായ 
പണം. 1958- ലെ കേരള പണം കടംകൊടുപ്പുകാർ ആക്ടിന്റെ (1958 - ലെ 35 ) 7 -ാം 
വകുപ്പ് ( 1) -ാം ഉപവകുപ്പിൽ വിനിർദ്ദേശിച്ചിട്ടുള്ള നിരക്കിലുള്ള പലിശ സഹിതം 
കെട്ടിവച്ച തുക, വായ്പയും അതിന്റെ പലിശയും ഉൾപ്പെടെ, പൂർണ്ണമായോ 
ഭാഗികമായോ, അതതു സംഗതിപോലെ, അടച്ചു തീർക്കുന്നതിലേക്കാണെന്ന് 
രേഖപ്പെടുത്തുന്നതിനുള്ള ഒരു ഹർജിയോടൊപ്പം അധികാരിതയുള്ള കോടതിയിൽ 
കെട്ടിവയ്ക്കാവുന്നതാണ്. 

(2 ) ( 1) -ാം ഉപവകുപ്പ് പ്രകാരമുള്ള ഒരു ഹർജി ലഭിച്ചാൽ, കോടതി, 
കേസിനെ സംബന്ധിച്ച് ഹർജിയിൽ സൂചിപ്പിച്ചിട്ടുള്ള ആളുടെ ഭാഷ്യം പതിനഞ്ച് 
ദിവസ കാലയളവിനകമോ കോടതി അനുവദിച്ചേക്കാവുന്ന അങ്ങനെയുള്ള മറ്റു 
സമയത്തിനകമോ നൽകുവാൻ നിർദ്ദേശം നൽകിക്കൊണ്ട് അയാൾക്ക് ഹർജിയുടെ 
ഒരുപകർപ്പ് നൽകേണ്ടതാണ്. കോടതിയ്ക്ക്, ആവശ്യമായ അന്വേഷണത്തിനും 
കക്ഷികളുടെ ഭാഷ്യം പരിഗണിച്ചതിനും ശേഷം വായ്പയും അതിന്റെ പലിശയും, 
അതതു സംഗതിപോലെ, പൂർണ്ണമായോ ഭാഗികമായോ, കൊടുത്തു തീർത്തതായി 
രേഖപ്പെടുത്തിക്കൊണ്ട്ഉത്തരവ് പാസ്സാക്കാവുന്നതാണ്. 

6. വസ്തുവിന്റെ കൈവശം പുനഃസ്ഥാപിക്കൽ. - അധമർണ്ണൻ ഒരു ഹർജി 
ഫയൽ ചെയ്താൽ, അയാൾക്കു നൽകിയ വായ്പയുടെ യോ അ തിന്മേലുള്ള 
പലിശയുടെയോ തിരിച്ചടവിലേക്കായി ഏതെങ്കിലും ആൾ കൈവശപ്പെടുത്തിയ 
സ്ഥാവരമോ ജംഗമമോ ആയ വസ്തു എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ കൈവശം 
പുനഃസ്ഥാപിച്ചു നൽകുവാൻ കോടതിക്ക് ഉത്തരവ് പുറപ്പെടുവിക്കാവുന്നതാണ്. 

- 7. സ്വച്ഛയാ വെളിപ്പെടുത്തൽ. - അമിത പലിശ ഈടാക്കുന്ന 
ഏതൊരാൾക്കും, ഈ ആക്റ്റ് നിലവിൽ വരുന്ന തീയതി മുതൽ ഒരു മാസത്തിനകം, 
അയാൾ നൽകുന്ന വായ്പകളിന്മേൽ, 1958- ലെ കേരള പണം കടംകൊടുപ്പുകാർ 
ആക്റ്റിന്റെ ( 1958 - ലെ 35 ) 7 -ാം വകുപ്പ് ( 1) -ാം ഉപവകുപ്പിൽ വിനിർദ്ദേശിച്ചിട്ടുള്ള 
നിരക്കിൽ മാത്രം പലിശ ഈടാക്കാനുള്ള അയാളുടെ ഉദ്ദേശ്യം വെളിപ്പെടുത്തി 
കൊണ്ടുള്ള ഒരു ഹർജി കോടതി മുമ്പാകെ ഫയൽ ചെയ്യാവുന്നതും അങ്ങനെ 
വെളിപ്പെടുത്തിയാൽ, അങ്ങനെയുള്ള വായ്പയെ സംബന്ധിച്ചിടത്തോളമുള്ള പലിശ 
പസ്ത ആക്റ്റിലെ 7 -ാം വകുപ്പ് ( 1) -ാം ഉപവകുപ്പിൽ വിനിർദ്ദേശിച്ചിട്ടുള്ള 
നിരക്കിൽ ആയിരിക്കേണ്ടതും, അങ്ങനെയുള്ള വായ്പയുമായി ബന്ധപ്പെട്ട്, ഈ 
ആക്റ്റിൻ കീഴിലുള്ള കുറ്റങ്ങൾക്ക് യാതൊരു പാസിക ഷ ൻ നടപടിയും 
സ്വീകരിക്കാൻ പാടില്ലാത്തതുമാകുന്നു . 

8 . പലിശ വകവയ്ക്കൽ. - വായ് പ , അ തിന്മേലുള്ള പലിശയുൾപ്പെടെ, 
തീർക്കുന്നതിനുവേണ്ടി അധമർണ്ണൻ ഫയൽ ചെയ്യുന്ന ഹർജിയിന്മേൽ, 1958 - ലെ 
കേരള പണം കടംകൊടുപ്പുകാർ ആക്റ്റിന്റെ ( 1958 - ലെ 35 ) 7 -ാം വകുപ്പ് (1 ) -ാം 
ഉപവകുപ്പിൻ കീഴിൽ വിനിർദ്ദേശിച്ചിട്ടുള്ള നിരക്കിനു പുറമേ കൂടിയ നിരക്കിൽ 
എന്തെങ്കിലും പലിശ, അധമർണ്ണൻ നൽകിയിട്ടുണ്ടെങ്കിൽ ആയത് വായ്പയിലേക്ക് 
വകവയ്ക്കുന്നതിന് കോടതിക്ക് ഒരു ഉത്തരവ് പുറപ്പെടുവിക്കാവുന്നതാണ്. 


- 9 . ആത്മഹത്യയ്ക്കുള്ള പര ണ് . - ഒരു അ ധമർണ്ണൻ അല്ലെങ്കിൽ 
അയാളുടെ കുടുംബത്തിലെ ഏതെങ്കിലും അംഗം ആത്മഹത്യ ചെയ്യുകയും അത്തരം 
ആത്മഹത്യ യ് ക്ക് തൊട്ടുമുമ്പായി അ ധമർണ്ണൻ അല്ലെങ്കിൽ അയാളുടെ 
കുടുംബത്തിലെ ഏതെങ്കിലും അംഗം ഏതെങ്കിലും ആളുടെ അസഹ്യപ്പെടുത്തലിന് 
വിധേയമായതായി തെളിയിക്കപ്പെടുകയും ചെയ്യുന്ന സംഗതിയിൽ, മറിച്ച് 
തെളിയിക്കപ്പെടാത്ത പക്ഷം, അത്തരം ആത്മഹത്യ ചെയ്യുന്നതിന് പരിപ്പിച്ചത് 
വായ്പ നൽകിയ ആൾ ആണെന്നു കരുതപ്പെടേണ്ടതാണ്. 


വിശദീകരണം. ഈ വകുപ്പിന്റെ ആവശ്യത്തിലേക്കായി “ കുടുംബത്തിലെ 
അംഗം എന്നാൽ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, അവിവാഹിതയായ മകൾ അല്ലെങ്കിൽ 
അവിവാഹിതനായ മകൻ എന്നർത്ഥമാകുന്നു . 


10 . കോടതി ഫീസ്. - തൽ സമയം പ്രാബല്യത്തിലുള്ള മറ്റേതെങ്കിലും 
നിയമത്തിൽ എന്തുതന്നെ അടങ്ങിയിരുന്നാലും ഈ ആക്റ്റിൻ കീഴിലുള്ള ഒരു 
ഹർജി സംബന്ധിച്ചു നൽകേണ്ടുന്ന കോടതി ഫീസ് നൂറ് രൂപ ആയിരിക്കുന്നതാണ്. 


- 11. ആക്റ്റ്മറ്റേതെങ്കിലും നിയമങ്ങൾക്ക് ഭംഗം വരുത്തുന്നതല്ലെന്ന്. ഈ 
ആക്റ്റിലെ വ്യവസ്ഥകൾ തത്സമയം പ്രാബല്യത്തിലിരിക്കുന്ന മറ്റേതെങ്കിലും 
നിയമത്തിലെ വ്യവസ്ഥകൾക്ക് പുറമേയും അവയ്ക്ക് ഭംഗം വരുത്താതെയും 
ആയിരിക്കുന്നതാണ്. 


- 12, 1958 - ലെ കേരള പണം കടംകൊടുപ്പുകാർ ആക്റ്റിന്റെ ( 1958 - ലെ 35 ) 
വ്യവസ്ഥകൾ ബാധകമാകൽ. - ഈ ആക്റ്റിലെ വ്യവസ്ഥകൾക്ക് വിധേയമായി, 
1958 - ലെ കേരള പണം കടംകൊടുപ്പുകാർ ആക്ടിലെ ( 1958 - ലെ 35 ) വ്യവസ്ഥകൾ 
പണം കടംകൊടുപ്പുകാർക്ക് ബാധകമായിട്ടുള്ളിടത്തോളം, ആവശ്യമായ മാറ്റങ്ങളോടെ, 
ഈ ആക്റ്റിലെ 3 -ാം വകുപ്പിൽ പറഞ്ഞിട്ടുള്ള ഒരാൾക്ക് ബാധകമായിരിക്കുന്നതാണ്. 


വിശദീകരണം. ഒരാളുടെ ഒരു പ്രവൃത്തി ഈ ആക്റ്റിൻ കീഴിലും 
1958 - ലെ കേരള പണം കടംകൊടുപ്പുകാർ ആക്റ്റിൻ ( 1958 - ലെ 35 ) കീഴിലും ഒരു 
കുറ്റമായിരിക്കുന്ന സംഗതിയിൽ ഈ ആക്റ്റിൻ കീഴിൽ പ്രോസിക്യൂഷൻ നടപടികൾ 
സ്വീകരിക്കേണ്ടതാണ്. 


13 . റദ്ദാക്ക ലും ഒഴിവാക്കലും. - ( 1) 2012 - ലെ കേരള അമിത പലിശ 
ഈടാക്കൽ നിരോധന ഓർഡിനൻസ് ( 2012 - ലെ 53 ) ഇതിനാൽ റദ്ദാക്കിയിരിക്കുന്നു . 

(2) അങ്ങനെ റദ്ദാക്കിയിരുന്നാൽ തന്നെയും പ്രസ്തുത ഓർഡിനൻസ് 
പ്രകാരം ചെയ്ത ഏതെങ്കിലും കാര്യമോ എടുത്ത ഏതെങ്കിലും നടപടിയോ ഈ 
ആക്ട് പ്രകാരം ചെയ്തതായോ എടുത്തതായോ കരുതപ്പെടേണ്ടതാണ്. 


ഉദ്ദേശ്യകാരണങ്ങളുടെ വിവരണം 


സംസ്ഥാനത്ത് പണം കടം കൊടുക്കൽ ബിസിനസ്സ് കമീകരിക്കുന്നതിനും 
നിയന്ത്രിക്കുന്നതിനും വ്യവസ്ഥ ചെയ്ത് കൊണ്ട് 1958 - ലെ കേരള പണം കടം 
കൊടുപ്പുകാർ ആക്റ്റ് (1958- ലെ 35) പ്രാബല്യത്തിലുണ്ട്. പ്രസ്തുത ആക്റ്റിലെ 
വ്യവസ്ഥകൾ പ്രകാരം വായ്പകളിന്മേൽ വാണിജ്യ ബാങ്കുകൾ ഈടാക്കുന്ന 
പരമാവധി പലിശ നിരക്കിൽ രണ്ട് ശതമാനത്തിൽ അധികം പലിശ കടം 
കൊടുപ്പുകാർ നൽകുന്ന വായ്പയ്ക്ക്ഈടാക്കാൻ പാടില്ലെന്നും ഡെപ്പോസിറ്റുകൾ 
സ്വീകരിക്കുന്നതിന് 1934- ലെ റിസർവ്വ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ടിലെ (1934- ലെ 
2 -ാം കേന്ദ്ര ആക്ട്) വ്യവസ്ഥകൾ അനുസരിച്ച് റിസർവ്വ് ബാങ്ക് ഓഫ് ഇന്ത്യ 
നിശ്ചയിക്കുന്ന അത്തരം നിരക്കിലുള്ള പലിശ മാത്രമേ നൽകാൻ പാടുള്ളൂ എന്ന 
വ്യവസ്ഥയിലുമാണ് പണം കടം കൊടുക്കൽ ലൈസൻസ് നൽകുന്നത്. 1956 - ലെ 
കമ്പനീസ് ആക്റ്റിൻ കീഴിൽ ( 1956- ലെ 1 -ാം കേന്ദ്ര ആക്റ്റ്) രൂപീകരിച്ച കമ്പനികൾ 
1958 - ലെ കേരള പണം കടം കൊടുപ്പുകാർ ആക്റ്റിൻ കീഴിൽ ലൈസൻസ് 
എടുക്കേണ്ടതില്ല. 

2. ലൈസൻസില്ലാതെ പണം കടം കൊടുപ്പുബിസിനസ്സിൽ ഏർപ്പെടുന്നതും 
ലൈസൻസിലെ വ്യവസ്ഥകൾ ലംഘിക്കുന്നതും 1958 - ലെ കേരള പണം കടം 
കൊടുപ്പുകാർ ആക്റ്റിൻ ( 1958 - ലെ 35) കീഴിൽ ശിക്ഷാർഹമായ കുറ്റമാണ്. എന്നാൽ, 
കേരളത്തിലെ പണം കടം കൊടുപ്പുകാർ ബിസിനസ്സിൽ അമിത പലിശ 
ഈടാക്കുന്നത് നിയന്ത്രിക്കുന്നതിന് കാര്യക്ഷമമായ സംവിധാനം നിലവിലില്ല . 
ആയതിനാൽ, ദിവസവട്ടി, മണിക്കൂർ വട്ടി, കണ്ടുവട്ടി, മീറ്റർ വട്ടി, തണ്ടൽ എന്നിവ 
പോലെയുള്ള പേരുകളിൽ അമിത പലിശ ഈടാക്കുന്ന ആളുകളുടെ 
ഇരകളാകുക വഴി പൊതുജനങ്ങൾ നേരിടുന്ന പ്രയാസങ്ങളിൽ നിന്ന് അവരെ 
മോചിപ്പിക്കുന്നതിനും അ മിത പലിശയ്ക്ക് പണം കടം കൊടുക്കുന്നത് 
നിരോധിക്കുന്നതിനും പണം കടം കൊടുക്കൽ ബിസിനസ്സിൽ അമിത പലിശ 
ഈടാക്കുന്നവർക്ക് കടുത്ത ശിക്ഷ നൽകുന്നതിന് വ്യവസ്ഥ ചെയ്യുന്നതിനും വേണ്ടി 
പൊതുജനതാല്പര്യാർത്ഥം ഒരു പുതിയ നിയമനിർമ്മാണം ആവശ്യമാണെന്ന് 
സർക്കാർ കരുതുന്നു . 


3. സംസ്ഥാന നിയമസഭ സമ്മേളനത്തിലല്ലാതിരുന്നതിനാലും പ്രസ്തുത 
നിർദ്ദേശങ്ങൾക്ക് ഉടൻ പ്രാബല്യം നൽകേണ്ടിയിരുന്നതിനാലും 2012 - ലെ കേരള 
അമിത പലിശ ഈടാക്കൽ നിരോധന ഓർഡിനൻസ് 2012 ആഗസ്റ്റ് 26 -ാം തീയതി 
കേരള ഗവർണ്ണർ വിളംബരപ്പെടുത്തുകയും ആയത് 2012 ആഗസ്റ്റ് 27 -ാം 
തീയതിയിലെ 1777 -ാം നമ്പർ കേരള അസാധാരണ ഗസറ്റിൽ 2012 - ലെ 53 -ാം നമ്പർ 
ഓർഡിനൻസായി പ്രസിദ്ധീകരിക്കുകയും ചെയ്തു . 


4 . 2012 - ലെ 53 -ാം നമ്പർ ഓർഡിനൻ സിനു പകരം സംസ്ഥാന 
നിയമസഭയുടെ ഒരു ആക്റ്റ് കൊണ്ടുവരുന്നതിനുദ്ദേശിച്ചുള്ളതാണ് ഈ ബിൽ. 


ധനകാര്യ മെമ്മോറാണ്ടം 


ഈ ബിൽ നിയമമാക്കുകയും പ്രാബല്യത്തിൽ കൊണ്ടുവരികയും ചെയ്താൽ 
സംസ്ഥാന സഞ്ചിത നിധിയിൽ നിന്നും യാതൊരു അധിക ചെലവും ഉണ്ടാകുന്നതല്ല. 


കെ . എം . മാണി. 


